Kerala Gazette No. 26 dated 26th June 2012 . 
PART I 


Section iii 


GOVERN 


കൽ 


Guar 
VMENT OF 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം-എച്ച്) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 2954/ ലെഗ്.എച്ച്.2 / 2012 / നിയമം. 


തിരുവനന്തപുരം, 2012 ഫെബ്രുവരി 11 . 


1933 മാഘം 22. 


2012 ഫെബ്രുവരി 11 -ാം തീയതി കേരള ഗവർണ്ണർ വിളം ബ ര പ്പെടു ത്തിയ 
ഇനിപ്പറയുന്ന ഓർഡിനൻസ് പൊതു ജ ന ങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


സി . പി . രാമരാജ പ്രമ പ്രസാദ്, 

നിയമവകുപ്പ് സെക്രട്ടറി. 


2012 - ലെ 18 -ാം നമ്പർ ഓർഡിനൻസ് 


2012 - ലെ കേരള സഹകരണ സംഘ (രണ്ടാം ഭേദഗതി) 

ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിമൂന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1969 - ലെ കേരള സഹകരണ സംഘ ആക്റ്റ് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ഓർഡിനൻസ് 


പീഠി ക . - 19 6 9 - ലെ കേരള സ ഹ ക ര ണ സം ഘ ആക് റ്റ് ( 19 69 - ലെ 21) 
ഇതിനു ശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് 
യുക്തമായിരിക്കുകയാലും ; 

കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം 
( 1) -ാം ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് കേരള 
ഗവർണ്ണർ ഇനി പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ഓർഡിനൻസിന് 2012 - ലെ കേരള 
സഹകരണ സംഘ (രണ്ടാം ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


- ( 2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2. 1969 - ലെ 21 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. - 
ഈ ഓർഡിനൻസ് നില വിലിരിക്കുന്ന കാലത്ത്, 1969 - ലെ കേരള സഹ ക ര ണ 
സം ഘ ആക്റ്റിന് ( 1969 - ലെ 21) ( ഇതി നു ശേഷം പ്രധാന ആക്ട് എന്നാണ് 
പരാമർശിക്കപ്പെടുക) 3 മുതൽ 5 വരെ വകുപ്പുകളിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന 
ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 


- 3. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 2 -ാം വകുപ്പിൽ ഖണ്ഡം 
(iഎ ), യ്ക്ക് പകരം ഇനിപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, അതായത്: 


- “(iഎ ) “ ജില്ലാ സഹകരണ ബാങ്ക് എന്നാൽ അതിന്റെ അംഗങ്ങൾക്കും, 
വ്യക്തികൾക്കും വായ്പ നൽകുന്നതിന് ഫണ്ടുകൾ സമാഹരിക്കുകയെന്ന പ്രധാന 
ഉദ്ദേശമുള്ളതും ഒരു റവന്യു ജില്ലയിൽ അധികാരിതയുള്ളതും അങ്ങനെയുള്ള 
ജില്ലയിൽ ആസ്ഥാനം ഉള്ള ഏതൊരു തരത്തിലുംപെട്ട പ്രാഥമിക സംഘങ്ങളും 
ഫെഡറൽ സംഘങ്ങളും കേന്ദ്ര സംഘങ്ങളും അതിന്റെ അംഗങ്ങളായുള്ളതുമായ ഒരു 
കേന്ദ്ര സംഘം എന്നർത്ഥമാകുന്നു . . 

4. 18 -ാം വകുപ്പിന്റെ ഭേദഗതി. - - പ്രധാന ആക്ടിലെ 18 -ാം വകുപ്പിൽ ( 1) -ാം 
ഉപവകുപ്പിലെ രണ്ടും മൂന്നും ക്ലിപ്ത നിബന്ധനകൾ വിട്ടുകളയേണ്ടതാണ്. 
- 5. 28 -ാം വകുപ്പിന്റെ ഭേദഗതി. - - പ്രധാന ആക്ടിലെ 28 -ാം വകുപ്പിൽ, 

- (i) ( 1) -ാം ഉപവകുപ്പിൽ മൂന്നും നാലും ക്ളിഫ് നിബന്ധനകൾ 
വിട്ടുകളയേണ്ടതാണ്; 

- ( ii ) ( 10 ) ഉപവകുപ്പിനു ശേഷം ഇനിപ്പറയുന്ന ഉപവകുപ്പുകൾ 
ചേർക്കേണ്ടതാണ്, അതായത്: 


“ (1എഫ്) ജില്ലാ സഹകരണ ബാങ്കിന്റെ ഉപനിയമങ്ങളിൽ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും, ഓരോ ജില്ലാ സഹകരണ ബാങ്കിന്റെയും കമ്മിറ്റിയിൽ രണ്ട് 
സീറ്റുകൾ ബാങ്കിലെ നിക്ഷേപകർക്കായി സംവരണം ചെയ്യേണ്ടതാണ്. 

( 1ജി) ജില്ലാ സഹകരണ ബാങ്കിന്റെ ഉപനിയമങ്ങളിൽ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും, ഓരോ ജില്ലാ സഹകരണ ബാങ്കിന്റെയും കമ്മിറ്റിയിൽ രണ്ട് 
സീറ്റുകൾ ബാങ്കിങ്ങിൽ പരിചയമോ പാഫഷണൽ യോഗ്യതയോ ഉള്ള 
വ്യക്തികൾക്കായി സംവരണം ചെയ്യേണ്ടതാണ്: 

- എന്നാൽ, മേൽ പറഞ്ഞവരിൽ നിന്നും കമ്മിറ്റിയിലേക്ക് ഒരാളും 
തെരഞ്ഞെടുക്കപ്പെടാതിരുന്നാൽ രജിസ്ട്രാർക്ക് സംഘത്തിന്റെ അംഗങ്ങളിൽനിന്നോ 
മറ്റ് വിധത്തിൽ യോഗ്യരായിരിക്കുന്നവരിൽ നിന്നോ തത്സമയത്തേക്ക് അംഗങ്ങളെ 
കമ്മിറ്റിയിലേക്ക് കോ -ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. 

( 1എച്ച്) ജില്ലാ സഹകരണ ബാങ്കിന്റെ ഉപനിയമങ്ങളിൽ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും, ജില്ലാ സഹകരണ ബാങ്കിന്റെ കമ്മിറ്റിയിൽ ഓരോ 
താലൂക്കിനേയും സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞത് ഒരു സീറ്റെങ്കിലും പ്രാഥമിക 
കാർഷിക വായ്പാ സംഘങ്ങളുടെ പ്രതിനിധികൾക്കായി സംവരണം ചെയ്യേണ്ടതാണ്. 

(1ഐ ) ജില്ലാ സഹകരണ ബാങ്കിന്റെ ഉപനിയമങ്ങളിൽ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും, ജില്ലാ സഹകരണ ബാങ്കിന്റെ കമ്മിറ്റിയിൽ ഏറ്റവും കുറഞ്ഞത് 
നാലു സീറ്റുകളെങ്കിലും മറ്റ് തരത്തിൽപ്പെട്ട സഹകരണ സംഘങ്ങൾക്കു വേണ്ടി 
ജില്ലാ സഹകരണ ബാങ്കിലെ അംഗങ്ങളെന്ന നിലയിൽ സംവരണം ചെയ്യേണ്ടതാണ്. . 

6. നിലവിലുള്ള ജില്ലാ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ച പ്രത്യേക 
വ്യവസ്ഥ . - ( 1) ഈ ഓർഡിനൻസിന്റെ പ്രാരംഭത്തിൽ പ്രധാന ആക്റ്റിലോ, 
ഏതെങ്കിലും കോടതിയുടെ യോ , 

ടബണലിന്റെ യോ മറ്റ് 
അധികാരസ്ഥാനത്തിന്റെയോ ഏതെങ്കിലും വിധിന്യായത്തിലോ, ഡികിയിലോ, 
ഉത്തരവിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 


( എ ) 2008 - ലെ കേരള സഹകരണ സംഘ ( ഭേദഗതി) ആക്റ്റിന്റെ 
( 2009 - ലെ 9 ) പ്രാരംഭത്തിൽ ജില്ലാ സഹകരണ ബാങ്കിലെ അംഗമല്ലാതായിത്തീർന്ന 
ഏതൊരു പ്രാഥമിക സംഘവും അങ്ങനെയുള്ള ജില്ലാ സഹകരണ ബാങ്കിലെ 
അംഗങ്ങളായതായി കരുതപ്പെടേണ്ടതും സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുള്ള 
അങ്ങനെയുള്ള സംഘത്തിന്റെ ഓഹരി വിഹിതം, എന്തെങ്കിലുമുണ്ടെങ്കിൽ, പ്രസ്തുത 
സംഘത്തിനെ സംബന്ധിച്ച ഓഹരി വിഹിതമായി കരുതപ്പെടേണ്ടതുമാണ്; 

( ബി ) 2 0 08 - ലെ കേരള സഹകരണ സംഘ ( ഭേദഗതി) ആക്റ്റിന്റെ 
( 2009 - ലെ 9 ) പാരംഭത്തിനുശേഷം അംഗത്വം നൽകിയ നാമമാത്ര അല്ലെങ്കിൽ 
അസോസിയേറ്റ് അംഗം ജില്ലാ സഹകരണ ബാങ്കിന്റെ അംഗമല്ലാതായിത്തീരുന്നതും 
ജില്ലാ സഹകരണ ബാങ്കിലെ അംഗത്വത്തിനായി പുതുതായി 
അപേക്ഷിക്കേണ്ടതുമാണ്; 

( സി ) അങ്ങനെയുള്ള പ്രാരംഭത്തിൽ ജില്ലാ സഹകരണ ബാങ്കിന്റെ 
ഔദ്യോഗികസ്ഥാനത്തുള്ള കമ്മിറ്റി നിലവിലില്ലാതായിത്തീരുന്നതും രജിസ്ട്രാർക്ക്, 
ഒരു പുതിയ കമ്മിറ്റിയെയോ സംഘത്തിൽ അംഗമായിരിക്കേണ്ടതല്ലാതെയുള്ള ഒന്നോ 
അ തിലധികമോ ഭ ര ണാ ധിപനെ യോ ഭരണാധിപന്മാരെയോ ഉത്തരവിൽ 
വിനിർദ്ദേശിക്കാവുന്ന ആറുമാസത്തിൽ കവിയാത്ത ഒരു കാലയളവിലേക്ക് ബാങ്കിന്റെ 
കാര്യങ്ങൾ നിർവ്വഹിക്കുന്നതിനായി നിയമിക്കുവാൻ ക്ഷമതയുണ്ടായിരിക്കുന്നതും, ആ 
കാലയളവ്, രജിസ്ട്രാറുടെ വിവേചനാധികാരം ഉപയോഗിച്ച് കാലാകാലങ്ങളിൽ 
നീട്ടാവുന്നതും എന്നാൽ ആകെ കാലാവധി ഒരു വർഷത്തിൽ കവിയാൻ 
പാടില്ലാത്തതുമാകുന്നു . 

( 2 ) ( 1) -ാം ഉപവകുപ്പ് പ്രകാരം നിയമിക്കപ്പെടുന്ന കമ്മിറ്റിയോ, 
ഭ ര ണാ ധിപനോ ഭ ര ണാ ധിപന്മാ രോ രജിസ്( ടാറുടെ നിയന്ത്രണത്തിനും 
കാലാകാലങ്ങളിൽ അദ്ദേഹം നൽകാവുന്ന അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾക്കും 
വിധേയമായി, കമ്മിറ്റിയുടേയോ സംഘത്തിന്റെ ഏതെങ്കിലും ആഫീസറുടെയോ 
അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനും ചുമതലകൾ നിർവ്വഹിക്കുന്നതിനും 
അധികാരമുണ്ടായിരിക്കുന്നതും സംഘത്തിന്റെ താൽപ്പര്യാർത്ഥം ആവശ്യപ്പെടാവുന്ന 
അങ്ങനെയുള്ള നടപടി എടുക്കേണ്ടതുമാണ്. 

(3 ) കമ്മിറ്റിയോ ഭരണാധിപനോ ഭരണാധിപന്മാരോ അതിന്റെ അല്ലെങ്കിൽ 
അയാളുടെ അല്ലെങ്കിൽ അവരുടെഔദ്യോഗിക കാലാവധി അവസാനിക്കുന്നതിന് 
മുമ്പ് പധാ ന ആക്റ്റിലും ബാങ്കിന്റെ ഉ പ നി യ മ ങ്ങളിലും അടങ്ങിയിട്ടുള്ള 
വ്യ വസ്ഥകൾക്ക നു സ ത മാ യി ഒരു പുതിയ ഭ ര ണ സമിതിയുടെ 
രൂപീകരണത്തിനുവേണ്ട ഏർപ്പാട് ചെയ്യേണ്ടതാണ്. 


എച്ച്. ആർ. ഭരദ്വാജ്, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


റ്റി . വസന്തകുമാർ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


